Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





ത്ന ചി Reg. No. KL/TV(NY/634/2018-20 


2020 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 15 


തിരുവനന്തപുരം, 
വാല്യം 9 ചൊവ്വ ൦2 ൨0 2020 നമ്പര്‍ 
1196 വൃശ്ചികം 30 49 
Vol. IX Thiravananthapuram, 30th Vrischikam 1196 No, 
Tuesday 1942 അഗഗഹായനം 24 


24th Agrahayana 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8576 





ERNAKULAM DISTRICT 
ലേലപ്പരസ്യം 


നമ്പര്‍ എ12-8951/2017. 2020 നവംബര്‍ 3. 


കോതമംഗലം താലൂക്ക്‌ നേര്യമംഗലം വില്ലേജ്‌ സര്‍വ്വെ 
184/1-1 നമ്പരില്‍പ്പെട്ട പുറമ്പോക്കില്‍ നിന്നും മുറിച്ചുമാറ്റിയ 
തേക്ക്‌ മരങ്ങള്‍ 12-1-2021-90 തീയതി പകല്‍ 11.30 മണിക്ക്‌ 
മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണല്‍ ഓഫീസറോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ നേര്യമംഗലം വില്ലേജ്‌ 
ഓഫീസില്‍വെച്ച്‌ പരസ്യമായി ലേലം ചെയ്ത്‌ വില്‍ക്കുന്ന 
താണ്‌. ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ 
ZF 1,500 നിര്രദവ്യം കെട്ടിവച്ച്‌ ലേലത്തില്‍ പങ്കെടുക്കേണ്ടതും 
ഏറ്റവും കൂടിയ തുകയ്ക്ക്‌ ലേലം വിളിക്കുന്ന ആളിന്റെ 
പേരില്‍ താല്‍ക്കാലികമായി ഉറപ്പിച്ച്‌ ലേലം സ്ഥിരപ്പെടുത്തി 
ഉത്തരവാകൂന്ന മുറയ്ക്ക്‌ ലേലവസ്തു വിട്ടുനല്‍കുന്നതാണ്‌. 
ലേലതുക, മറ്റ്‌ അനുബന്ധ ചെലവുകള്‍ എന്നിവ അപ്പോള്‍ 
തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്‌. സാധാരണ സര്‍ക്കാര്‍ ലേലം 
സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. എന്തെങ്കിലും കാരണവശാല്‍ ലേലം 
നടക്കാതിരുന്നാല്‍ 28-1-2021-ഠാം തീയതിയിലും പ്രസ്തുത 
തീയതിയില്‍ ലേലം നടക്കാതിരുന്നാല്‍ 9-2-2021-90 
തീയതിയിലും നടപടിക്രമങ്ങള്‍ പാലിച്ച്‌ ലേല നടപടികള്‍ 
സ്വീകരിക്കുന്നതായിരിക്കും. 


തടിയുടെ അളവുകള്‍ 











(്രമ ഇനം നീളം വണ്ണം തടി അളവ്‌ റിമാര്‍ക്സ്‌ 
നമ്പര്‍ (സെ. മീ.) (സെ. മീ.) (ക്യു. മീ.) 
1 തേക്ക്‌ എ 160 132 0.1742 
2 തേക്ക്‌ ബി 219 113 0.1747 അളവുകള്‍ 
3 തേക്ക്‌ സി 160 102 0.1040 തൊലിപ്പുറമെ 
4 തേക്ക്‌ ഡി 148 92 0.0782 
റവന്യൂ ഡിവിഷണല്‍ ഓഫീസ്‌, (ഒപ്പ്‌) 


മൂവാറ്റുപുഴ. റവന്യൂ ഡിവിഷണല്‍ ഓഫീസര്‍. 


Kochi Taluk 


പരസ്യം 


നമ്പര്‍ എച്ച്‌2-8992/2020. 2020 ഒക്ടോബര്‍ 28. 


കൊച്ചി താലൂക്കില്‍ നായരമ്പലം വില്ലേജില്‍ കാരോളില്‍ 
വീട്ടില്‍ രാജന്‍, കെ. എസ്‌. എന്നയാള്‍ മരിച്ചുപോയെന്നും 
മത്ധ്യഫെഡില്‍ ഹാജരാക്കുന്നതിന്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരയ നിര്‍മ്മല 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ രാജന്‍, കെ. എസ്‌. 
എന്നയാള്‍ 2-2-2020-ാ൦ തീയതിയില്‍ മരിച്ചുപോയിട്ടുള്ളതായും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നിര്‍മ്മല ഭാരൃ 62 
2 സിനിമോള്‍ മകള്‍ 40 
3 സൂരൃ മോള്‍ ss 34 


102 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ള തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കൊച്ചി 
തഹശീല്‍ദാര്‍ മൂന്‍പാകെ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത 
തീയതി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന അപേക്ഷകള്‍ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കൊച്ചി. 


(ഒപ്പ) 


തഹശിീല്‍ദാര്‍. 


Kanayannur Taluk 
ലേല പരസ്യം 


നമ്പര്‍ ഡി1-7249/2018. 2020 നവംബര്‍ 11. 


വിഷയം: -- തൃക്കാക്കര നോര്‍ത്ത്‌ വില്ലേജ്‌ ഓഫീസ്‌ 
കോമ്പൌണ്ടില്‍ മുറിച്ചിട്ടിരി ക്കുന്ന മരങ്ങള്‍ 


ലേലം ചെയ്യുന്നത്‌--സംബന്ധിച്ച്‌. 


സൂചന:- (1) തൃക്കാക്കര നോര്‍ത്ത്‌ വില്ലേജ്‌ 
ഓഫീസറുടെ 21-6-2018-ലെ 395/18 നമ്പര്‍ 
റിപ്പോര്‍ട്ട്‌ 


(2) റേഞ്ച്‌ ഓഫീസര്‍, സോഷ്യല്‍ ഫോഠറസ്്രി, 
എറണാകുളത്തിന്റെ 29-12-2018-ലെ 
൭1114 /14/2018 നമ്പര്‍ കത്ത്‌. 


(3) എറണാകുളം ജില്ലാ കളക്ടറുടെ 29-6-2020-ലെ 
ഡി. സി. ഇ. കെ. എം. /8163/2019- എല്‍ 16 
നമ്പര്‍ കത്ത്‌. 


കണയന്നൂര്‍ താലൂക്ക്‌, തൃക്കാക്കര നോര്‍ത്ത്‌ വില്ലേജ്‌ 
കോമ്പൌണ്ടില്‍ മുറിച്ചു സൂക്ഷിച്ചിരി ക്കുന്ന അക്കേഷ്യ 
മരങ്ങളുടെ വിലനിര്‍ണ്ണയം ചെയ്ത്‌ സൂചന (2) പ്രകാരം 
നല്‍കിയിട്ടുള്ളതാണ്‌. ആയത്‌ പകാരം ടി മരങ്ങള്‍ക്ക്‌ 
അടിസ്ഥാന വിലയായി $ 68,052 നിശ്ചയിച്ച്‌ 23-12-2020-0൦ 
തീയതി പകല്‍ 11 മണിക്ക്‌ തൃക്കാക്കര നോര്‍ത്ത്‌ വില്ലേജ്‌ 
ഓഫീസില്‍വച്ച്‌ ലേലം നടത്തുന്നതാണ്‌. 


മരങ്ങളുടെ വിവരങ്ങള്‍ ചുവടെ ചേര്‍ക്കുന്നു. 








ക്രമ ഇനം, നീളം x തടി അളവ്‌ 
നമ്പര്‍ കാസ്‌ വണം 
വ ണ്‌ 
1 അക്കേഷ്യ 460 X 130 0.486 
2 അക്കേഷ്യ 300 X 125 0.2593 
3 അക്കേഷ്യ 120 X 96 0.0690 
4 അക്കേഷ്യ 135 X 96 0.0780 
5 അക്കേഷ്യ 300 X 100 0.188 
6 അക്കേഷ്യ 150 X 110 0.113 
7 അക്കേഷ്യ 1000 X 180 2.025 





ലേലത്തില്‍ പങ്കെടുത്ത്‌ ഏറ്റവും കൂടിയ തുകയ്ക്ക്‌ 
ലേലം കൊണ്ട്‌ അന്നേദിവസം 18% ജി.എസ്‌.റ്റിയും, 5% 
വനവികസന ഫണ്ടും ഉള്‍പ്പെടെയുള്ള തുക അടയ്ക്കുന്ന 
ആള്‍ പേരില്‍ ലേലം ഉറപ്പിക്കുന്നതായിരിക്കും. 


താലൂക്കാഫീസ്‌, 
കണയന്നൂര്‍. 


(ഒപ്പ) 


തഹശീൽദാർ. 


